Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


GOVERN 


. 


ക 


രള സർക്ക 
INMENT OF 


കാർ 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th December 2012 
2012 ഡിസംബർ 11 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No. 127 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Agrahayana1934 
1934 അഗ്രഹായനം 20 


PART III 
Irrigation Department 


Time of completion - 9 Months. 
Class of contractor - A Class. 

All prevailing conditions applicable to tenders in 
Irrigation and Public Works Departments are applicable to 
this tender also . 


TENDER NOTICE 
No, D8- 1830 /2011 /ISC. 

27th November 2012 . 
Competitive tenders in sealed cover superscribing 
the name of work are invited for and on behalf of the 
Governor of Kerala by the undersigned from contractors 
of eligible class . The tenders will be received up to 
3 . 30 p . m . on 18 - 12 - 2012 by registered post and will be 
opened at 4 p . m . on the same day . Tenders through 
courier service will not be accepted . Department will not 
be responsible for the postal delay . If the last date of 
receipt and sale of tenders will be a holiday, tenders will 
be opened / sold at the same time on the next day . 
Tender forms and other details can be had from the Office 
of the Superintending Engineer , Irrigation South Circle, 
Thiruvananthapuram up to 1 p.m . on 14 - 12 -2012 . 

Tender No . and Name of Work with Estimate PAC 
23/ SE /ISC/2012 -13 - Irrigation Division, Alappuzha - ASE 
Work Construction of 4 Nos. of Groynes at Valiyazheekal 
in between chainage 48 . 850 and 49 . 450 k . m . in 
Arattupuzha Panchayath in Harippadu Constituency — 
175 lakh. 
EMD _ 50,000. 
Cost of tender document - 25, 000 + VAT. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ ജലസേചന 
വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിലോ 
ജലസേചന വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേരും ദർഘാസ് 
നമ്പരും ആലേഖനം ചെയ്ത മുദ്രവച്ച കവറിൽ 18 - 12 -2012 
വൈകുന്നേരം 3. 30 മണിവരെ രജി സ്റ്റേർഡ് തപാലിൽ 
ക്ഷണിച്ചു കൊള്ളുന്നു . കൊറി യർ സർവ്വീസ് വഴി 
സമർ പി ക്കു ന്ന ദർഘാസു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം അവധി 
ആ യാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 3 . 30 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4 മണിക്ക് 
തുറക്കുന്നതുമായിരിക്കും. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 23 / എസ്. ഇ ./ ഐ .എസ്. സി ./ 2012 - 13 - ആലപ്പുഴ 
ജില്ല -- ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ ആറാട്ടുപുഴ പഞ്ചാ 
യത്തിലെ വലിയഴിക്കൽ പ്രദേശത്ത് ചെയിനേജ് 48. 850 മുതൽ 
49 .450 കി . മീറ്റർ വരെ 4 പുലിമുട്ടുകളുടെ നിർമ്മാണം 
175 ലക്ഷം. 


11th DEC. 2012 ] 


IRRIGATION DEPARTMENT 


256 


നിരതദ്രവ്യം - 50 ,000 . 

പണി തീർക്കേണ്ട കാലാ വധി - കമ ന മ്പർ 1 - ന് 

- 6 മാസം, ക്രമനമ്പർ 2- നും , 4 - നും 4 മാസം, ക്രമനമ്പർ 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 25,000 + വി. നി. 

3 - ന് 52 മാസം. 
കാലാവധി 9 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
കരാറുകാരുടെ തരം- " എ ക്ലാസ്. 

സമയവും - 10 - 12 - 2012 ഉച്ചയ്ക്ക് 1 മണി. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും ടി കാര്യാലയ ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
ത്തിൽ നിന്നും 14 - 12 - 2012 ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭ്യമാണ്. സമയവും 14 - 12 - 2012 വൈകുന്നേരം 4 മണിവരെ. 
ജല വി ഭവ വകു പ്പിലും പൊതു മ രാ മത്ത് വകുപ്പിലും 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14- 12- 2012 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 

വൈകുന്നേരം 4. 30 മണി. 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ ര ത ത്തിൽ 
Office of the Superintending Engineer, 

ജല സേചന വകുപ്പിന് ബാധകമായ പ്രാഥമിക കരാറും, 
Irrigation South Circle , 

| ( Sd.) 

എക് സി ക ട്ടീവ് എഞ്ചി നീ യ അ ധി കാ ര പ്പെ ടു ത്തി 
Thiruvananthapuram . 

Superintending Engineer. ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിരതദ്രവ്യവും ഉള്ളടക്കം 

ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്ന 

താണ്. 1990 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
ദർഘാസ് പരസ്യം 

നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ 

ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
നമ്പർ ഡി6 - 671/ 2008. 

| 2012 നവംബർ 21. 

ബാധകമാണ്. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം വൻകിട - തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ ദർ ഘാ സു ക ളോ ടൊപ്പം ജി . ഒ . ( എം എ സ് .) 135 / 97 / 
പറയുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യരായ അംഗീകൃത 

- കോ -ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 നിഷ്ക്കർഷിക്കുന്ന 
കരാറുകാരിൽനിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവർത്തിയുടെ വിവരങ്ങളും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 

ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
മുദ്രവച്ച ക വ റുക ളിൽ രജി സ് റ്റർ ചെയ്ത ത പാ ലിൽ 

പൊതുമരാമത്ത്/ ജലസേചന വകുപ്പ് എന്നീ ഡിപ്പാർട്ടു 
ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന 

മെ ന്റുകളിലെ ദർഘാ സു ക ളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. പ്രസ്തുത ദിവസം അവധി 

വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
ആകുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയ 
ങ്ങളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

എക്സിക്യൂട്ടീവ് 
കമ് ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 

എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നമ്പർ പേരും അടങ്കൽ തുകയും 

വൻകിട ജലസേചന വിഭാഗം, 

എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ. 
- 2 / ഇഇ/ 2012 - 13 വെള്ളപ്പൊക്ക നിയന്ത്രണം- 

ബാലസുബ്രഹ്മണ്യക്ഷേത്രത്തിന് സമീപം 
ഉള്ളൂർ തോടിനുകുറുകെ ഒരു പാലത്തിന്റെ 

പുനർ ദർഘാസ് പരസ്യം 
നിർമ്മാണം ( പുനർ ദർഘാസ്) - 13.25 ലക്ഷം 33 , 150 

നമ്പർ ഡി . ബി . 564 / 89. 
2 5 / ഇe /2012 -13- നെയ്യാർ ജലസേചന പദ്ധതി 

- 2012 നവംബർ 26. 
ഉദ്യാന പരിപാലനം നെയ്യാർ ഡാം മെയിൻ 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
് മുതൽ നീന്തൽക്കുളം വരെയും ചുറ്റുമുള്ള 

ജലവിഭവ വകുപ്പ്, പമ്പാജലസേചന പദ്ധതി ചെങ്ങന്നൂർ 
റോഡിലും 20 മി. മീ . ചിപ്പിംഗ് കാർപ്പെറ്റ് 

ഡിവിഷൻ, പമ്പാജലസേചന പദ്ധതിയിൽപ്പെട്ട താഴെ പറയുന്ന 
ചെയ്യുന്ന പണികൾ ( ബാക്കി പണികൾ) 

പ്രവൃത്തികൾക്ക് കേരള ജല സേ ചന വകുപ്പ്/ പൊതു 
(പുനർ ദർഘാസ്) - 3,48, 538 

മ രാ മത്ത് വകുപ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടുള്ള അർഹരും 
3 37 / ഇ / 2012 -13 - ടി ടി 21- 9 - 2012 മുതൽ 

അംഗീകൃതരുമായ കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള 
31- 5- 2013 വരെ നെയ്യാർ ഡാം ഉദ്യാനത്തിന്റെ 

ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
പരിപാലന പണികൾ - 8.30 ലക്ഷം 

20,750 കവറുകളിൽ രജിസ്ട്രേഡ് തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
4 38 / ഇഇ)/ 2012 - 13 - ടി ടി നെയ്യാർ ഡാം 

ക്രമ - ദർഘാസ് നമ്പരും 

നിരത 
ക്വാർട്ടേഴ്സിന്റെ അടിയന്തിര നവീകരണ 

നമ്പർ പ്രവൃത്തിയുടെ വിവരങ്ങളും 

ദ്രവ്യം 
പണികൾ - 5 ലക്ഷം 

12 ,500 

ഉദ്ദേശ അടങ്കൽ തുകയും 
- ദർഘാസ് പമാ ണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 

( 2 ) 
2, 000 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 700 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് 1,700 + വാറ്റ്, ക്രമനമ്പർ 4- ന് 1,000 + വാറ്റ്. 

1/ ഇഇ/ 2012 - 13 -- പി . ഐ . പി. മെയിൻ കനാൽ 
- കരാറുകാരുടെ യോഗ്യത - ക്രമനമ്പർ 1 - നും , 3 - നും 

കീക്കൊഴൂരിൽ ചെയിനേജ് 13500 മീ . മുതൽ 
" സി യും അതിനു മുകളിലും, ക്രമ നമ്പർ 2 - നും , 4 - നും 

13550 മീ . വരെയുള്ള കനാൽ ഭാഗത്ത 
“ ഡി യും അതിനുമുകളിലും. 

അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 5,00 ,000 12 ,500 


8 , 750 


- (1) 


11th DEC. 2012 ] 


IRRIGATION DEPARTMENT 


257 


(2 ) 


- 2 


15 


2 / ഇഇ/ 2012 - 13 - പി. ഐ . പി. മെയിൻ കനാൽ 
കിളിയാനിക്കലിലെ ചെയിനേജ് 16300 മീ . 
മുതൽ 16500 മീ . വരെയുള്ള കനാൽ 
ഭാഗത്തെ അടിയന്തിര അറ്റകുറ്റപണികൾ - 

15, 00 ,000 


15 / ഇഇ / 2012 - 13 - ടി ടി മാലക്കര ബാഞ്ച് 
കനാലിന്റെ അടിയന്തിര അറ്റകുറ്റപണികളും 
കുറിച്ചിമുട്ടം നീർപാലത്തിന്റെ സംരക്ഷണ 
കവറിംഗും കോഴിപ്പാലം ശാഖാ കനാലിന്റെ 
ചെയിനേജ് 0 മീ . മുതൽ 1000 മീ. വരെയുള്ള 
ടി - 15,00,000 


37 ,500 


37 , 500 


3 


16 


37,500 


3 / ഇഇ | 2012 - 13 - ടി ടി വാഴ ക്കു ന്ന ത്തെ 
ചെയിനേജ് 18550 മീ . മുതൽ 18700 മീ . 
വരെയുള്ള ടി - 15 ,00 ,000 
4 / ഇഇ/ 2012 -13 - ടി ടി കിളിയാനിക്കൽ 
നീർപാലത്തിന്റെ ആദ്യത്തെ അബഡ്മെന്റിന്റെ 
സംരക്ഷണ പണികളും അ നു ബ ന്ധ 
പണികളും - 15,00,000 


16/ ഇഇ / 2012 - 13 - ടി തെക്കേമല പി. ഐ . പി . 
ക്വാർട്ടേഴ്സിന്റെ വാർഷിക അറ്റ കു റ്റ് 
പണികൾ - 8, 50 ,000 


21, 300 


37 ,500 


11,900 


5 


18 


17 / ഇഇ / 2012 - 13 - ടി ഇടതുകര കനാൽ 
കുമാരനല്ലൂർ നീർപാലത്തിന്റെ അടിയന്തിര 
അറ്റകുറ്റപണികൾ - 4,75 ,000 
18/ ഇഇ / 2012 - 13 - ടി ടി ചെയിനേജ് 3000 
മീറ്റ റി ന് അ ടു ത്ത് യു . ടി . ഭാഗ ത്ത 
അ ടി യ ന്തിര സം ര ക ണ പ ണി ക ൾ 
- 4 ,00, 000 
19/ ഇഇ/2012- 13- ടി ടി ചെയിനേജ് 2300 മീറ്ററിന് 
അടുത്തുള്ള സൂപ്പർഫാസ്റ്റേജ് കം നടപ്പാലത്തിന്റെ 
പുനർനിർമ്മാണവും ബന്ധപ്പെട്ട പണികളും 

15 ,00 ,000 


10 , 000 


19 


37 ,500 


20 


20 / ഇഇ / 2012 - 13 - ടി ടി പുലിയൂർ ശാഖാ 
ക നാ ലിന്റെ ചെ . 4500 മീ . മുതൽ 5000 
മീ . വരെയുള്ള അടിയന്തിര അറ്റകുറ്റപണികൾ - 
- 9, 00 , 000 


22 ,500 


21 


5 | ഈ ഇ | 2012 - 13 - ടി വലതുകര കനാലിന്റെ 
ചെയിനേജ്1000 മീ . മുതൽ 1300 മീ . വരെ 
യുള്ള കനാൽ ഭാഗത്തിന്റെ അടിയന്തിര 
അറ്റകുറ്റപണികൾ 10, 00 ,000 

25, 000 
- 6/ ഇഇ/ 2012 -13 - ടി ടി ചെയിനേജ് 1950 മീ . 
മുതൽ 2250 മീ . വ രെയുള്ള ടി 
14 , 00 , 000 

35, 000 
7 /ഇഇ/2012-13- ടി ടി ചെയിനേജ് 12260 മീ . 
മുതൽ 12442 മീ . വരെയുള്ള ടി 
12, 00 ,000 

30 ,000 
8/ ഇഇ/ 2012- 13 - ടി ടി കവിയൂർ ബ്രാഞ്ച് 
കനാലിന്റെ ഇരവിപേരൂർ ശാഖാ കനാലിൽ 
ചെയിനേജ് 0 മീ .മുതൽ വാലറ്റം വരെയുള്ള 
ഭാഗത്തിന്റെ അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 
11 , 00 , 000 

27 , 500 
- 9 / ഇഇ / 2012 - 13 - ടി ടി കുറ്റൂർ ബ്രാഞ്ച് 
കനാലിന്റെ ചെയിനേജ് 1000 മീ . മുതൽ 
1350 മീ . വരെയുള്ള കനാൽ ഭാഗത്തിന്റെ 
അടി യ തിര അറ്റകുറ്റ പ്പ ണികളും റോഡ് 
പണികളും - 15,00,000 

37 ,500 
10/ ഇഇ / 2012 - 13 - ടി ടി ചെയിനേജ് 19800 മീ . 
മുതൽ വാലറ്റം വരെയുള്ളകനാൽ ഭാഗത്തിന്റെ 
അടിയന്തിര അറ്റകുറ്റപ്പണികളും ജലനിർഗ്ഗമന 
പണികളും - 12 , 00,000 

30, 000 
11 /ഇഇ/2012 - 13 - ടി ടി ചെയിനേജ് 13500 മീ. 
മുതൽ 13750 മീ. വരെയുള്ളകനാൽ 
ഭാഗത്തിന്റെ അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 
8 ,00 , 000 

20,000 


21/ ഇഇ/ 2012 - 13 ടി ടി വെൺമണി ശാഖാ 
കനാലിന്റെ ചെയിനേജ് 4000 മീ . മുതൽ 
4600 മീ . വരെയുള്ള ടി - 10,00,000 


25,000 


22 


22/ ഇഇ / 2012 - 13 - ടി ടി വെൺമണി ശാഖാ 
കനാലിന്റെ ചെയിനേജ് 2200 മീ . മുതൽ 
2300 മീ . വരെയുള്ള ടി - 50 , 000 


1,300 


10 


37,500 


23/ ഇഇ/ 2012 - 13 - ടി ടി ചെന്നിത്തല ശാഖാ 
കനാലിന്റെ ചെയിനേജ് 3500 മീ . മുതൽ 
4600 മീ . വരെയുള്ള ടി - 15,00,000 
24 / ഇഇ / 2012 - 13 - ടി ടി ചെന്നിത്തല 
ശാഖാ കനാലിന്റെ ചെയിനേജ് 5100 മീ . 
മു ത ൽ 5 8 0 0 മീ . വ ി ര യു ള്ള ടി 

15 ,00, 000 


24 


11 


37, 500 


17 , 500 


12 


26 


25/ ഇഇ / 2012 - 13 - ടി ടി ചെന്നിത്തല ശാഖാ 
കനാലിന്റെ ചെയിനേജ് 2400 മീ . മുതൽ 
3200 മീ . വരെയുള്ള ടി - 7,00,000 
26/ ഇഇ/ 2012 - 13 - ചെങ്ങന്നൂർ പി . ഐ . പി . 

കോളനിയിലെ കേടായ പൈപ്പ് ലൈനുകളും 
സാനിട്ടറി ഫിറ്റിംഗ്സു ക ളു ടെയും മാറ്റി 
സ്ഥാപിക്കലും ഇലക്ട്രിക്കൽ അറ്റകുറ്റ 
പണികളും - 1,00, 000 


13 ,800 


- 12 / ഇഇ/ 2012 - 13 - ടി ഇടതുകര കനാൽ 
ചെയിനേജ് 11400 മീ . മുതൽ 11500 മീ . 
വരെയുള്ള ടി - 5,50,000 
13 / ഇഇ / 2012 -13 - ടി ടി ചെയിനേജ് 6500 മീ . 
മുതൽ 6650 മീ . വരെയുള്ള ടി 

12 , 00 ,000 
14 / ഇഇ / 2012 -13 - ടി ടി ചെയിനേജ് 7140 മീ. 
മുതൽ 72 00 മീ . വരെയുള്ള ടി 

5, 00 ,000 


13 


2 , 500 


30 , 000 


27 


14 


27 / ഇഇ/ 2012- 13 - പി. ഐ . പി. ഇടതുകര കനാൽ 
ചെപ്പാട് ശാഖാ കനാലിന്റെ ചെയിനേജ് 
298 0 മീ . മുതൽ 3550 മീ . വരെയുള്ള 
അറ്റകുറ്റപണികൾ - 15,00 ,000 


12 ,500 


37 , 500 


11th Dec. 2012 ] 


IRRIGATION DEPARTMENT 


258 


- (1) 


( 2 ) 


28 


- ദർഘാസ് നമ്പർ 1 മുതൽ 20 വരെയുള്ള ദർഘാസ് 
പമാ ണ ങ്ങ ൾ 2012 ഡിസം ബർ മാസം 14 -ാം തീയതി 
1 മണി വരെയും ദർഘാസ് നമ്പർ 21 മുതൽ 31 വരെയുള്ള 
ദർഘാസ് പ്രമാണങ്ങൾ 2012 ഡിസംബർ മാസം 15 -ാം തീയതി 
1 മണി വരെയും ഓരോന്നിനും മേൽ നിർദ്ദേശിച്ചിട്ടുള്ള തുക 
രൊക്കം അടച്ച് രേഖാമൂലം അപേക്ഷിച്ച് വാങ്ങാവുന്നതാണ്. 
ദർഘാസ് സംബന്ധമായ മറ്റ് വിവരങ്ങൾ ഈ ആഫീസിലോ 
ചെങ്ങന്നൂർ, മാവേലിക്കര, കോഴഞ്ചേരി പി . ഐ . പി . സബ് 
ഡിവിഷനുകളിൽ നിന്നോ നേരിട്ട് അന്വേഷിച്ച് അറിയാവു 
ന്നതാണ്. 


12 ,500 


28 / ഇഇ )/ 2012 - 13 പി . ഐ . പി . ഇടതുകര കനാൽ 
കണ്ടല്ലൂർ ശാഖാ കനാലിന്റെ ചെയിനേജ് 
3300 മീ . മുതൽ 3850 മീ . വരെയുള്ള 
അറ്റ കു റ്റ പ ണി ക ൾ - 5,00,000 
29 / ഇഇ / 2012 - 13 - ടി ടി പി . ഐ . പി . വക 
സ്ഥല ത്തിന്റെ ഡീമാർക്കി ങ്ങിന് വേണ്ടി 
അതിരുകല്ല് നിർമ്മിക്കൽ - 1,00,000 
30/ ഇഇ/ 2012- 13 - ടി ടി ചെ . 31815 മീറ്ററിന് 
അടുത്ത് കൊല്ല ക ട വ് എ സ് കേ പ്പിന്റെ 
അ ടി യ തിര അറ്റ കു റ്റ പ ണി കൾ 
3 ,25, 000 


29 


2 ,500 


30 


8 ,200 


31 


37,500 


32 


37 ,500 


33 


- 31 / ഇന/ 2012 - 13 - ടി ടി പെരു വേലിച്ചാൽ 
ഉപശാഖാ കനാലിന്റെ ചെ . 4720 മീ . മുതൽ 
5630 മീ . വരെയുള്ള ടി - 15 ,00,000 
32/ ഇe / 2012 -13 ടി ടി പെരുവേലിച്ചാൽ 
ഉപശാഖാ കനാലിന്റെ ചെ . 5650 മീ . മുതൽ 
6500 മീ . വരെയുള്ള ടി - 15 ,00,000 
33/ ഇഇ / 2012 - 13 - ടി ടി തഴക്കര പടിഞ്ഞാറ് 
ശാഖാ കനാലിന്റെ ചെ . 1550 മീ . മുതൽ 
2040 മീ . വരെയും ചെ . 4803 മീ . മുതൽ 
5171 മീ . വരെയും ടി - 15,00,000 
34/ ഇഇ/ 2012- 13 ടി ടി ഇടതുകര പ്രധാന 
കനാലിന്റെ ചെ . 38600 മീ . മുതൽ 38800 മീ . 
വരെയുള്ള അടിയന്തിര അറ്റകുറ്റപണികളും 
ചെ . 39050 മീറ്ററിലെ പാലത്തിന്റെ പാരപ്പറ്റ് 
ഭിത്തി നിർമ്മാണവും - 12 ,00,000 


37 , 500 


34 


- ദർഘാസ് നമ്പർ 1 മുതൽ 20 വരെയുള്ള ദർഘാസ് 
പമാണങ്ങൾ 2012 ഡിസംബർ മാസം 19 -ാം തീയതിയും 
ദർഘാസ് നമ്പർ 21 മുതൽ 31 വരെയുള്ള ദർഘാസ് 
പ്രമാണങ്ങൾ 2012 ഡിസംബർ മാസം 20 -ാം തീയതി 3 മണിക്ക് 
മുമ്പായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെആഫീസിൽ 
ലഭി ക്ക ത്തക്ക വിധ ത്തിൽ രജി സ്റ്റർ ചെയ്ത് തപാ ലിൽ 
അയക്കേണ്ടതാണ്. പ്രസ്തുത സമയത്തിനുശേഷം കിട്ടുന്നവ 
യാതൊരു കാരണവശാലും സ്വീക രിക്കു ന്ന ത ല്ല . തപാൽ 
തക രാറുമൂലമോ മറ്റേതെങ്കിലും കാരണംമൂലമോ ഉള്ള 
കാലതാമസത്തിന് ഈ ഡിപ്പാർട്ട്മെന്റ് യാതൊരു ഉത്തര 
വാദിത്വവും ഏറ്റെടുക്കുന്നതല്ല . കൊറിയർ സർവ്വീസിലും 
നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുക 
യാ ണെ ങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം 3 മണിവരെ 
ദ ർ ഘാസുകൾ സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം 
വൈകുന്നേരം 3 മണിക്ക് ഹാജ രായുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ആളോ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം നിശ്ചിത തുകയ്ക്കുള്ളനിരതദ്രവ്യവും 

100 - ൽ കുറയാത്ത തുകയ്ക്കുള്ളമുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടിയും യഥാവിധം പൂരിപ്പിച്ച് ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
പ്രാഥമിക ഉടമ്പടിയിൽ അഞ്ചാമത്തെ ഉപവകുപ്പായി താഴെ 
പറയുന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തേണ്ടതാണ്. 

" The Contractor further assures that it is clearly 
understood that the settlement of claims either by part bills 
or by final bills will be made only according to the 
availability of budget provision and allotment of funds 
made with the division officer incharge of the work under 
the respective heads of account in which the work is 
sanctioned and arranged and also subject to the seniority 
of such bills. No claims for interest or for damages 
whatsoever shall be made for belated settlement of claims 
of bills , 


30, 000 


35 


35 / ഇഇ / 2012 - 13 - ടി ടി ഇടതുകര പ്രധാന 
കനാലിന്റെ ചെ . 38230 മീ . മുതൽ 38600 മീ . 
വരെയുള്ള അടിയന്തിര അറ്റകുറ്റപണികൾ - 
- 14,75,000 


36, 900 


36 


36 / ഇഇ / 2012 - 13 - ടി ടി പെരിങ്ങാല 
പടിഞ്ഞാറ് ശാഖാ കനാലിന്റെ ചെ . 1000 മീ . 
മുതൽ 2 0 0 0 മീ . വരെ അ ടി യ തിര 
അറ്റകുറ്റപണികളും റോഡ് കലിങ്കുകളുടെ 
നീളം കൂട്ടലും - 10,00,000 


25,000 


37 


37/ 02/ 2012 - 13 - ടി ടി ചെ . 41230 മീ . 
മുതൽ 42230 മീ . വരെയുള്ള കനാൽ 
റോഡിന്റെ പുനരുദ്ധാരണ പണികൾ 
15,00 , 000 


37 , 500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 14, 17, 28 
ഇവയ്ക്ക് 1, 000 + വാറ്റ്, ക്രമനമ്പർ 2 , 3, 4, 9, 15, 19, 23, 
24 , 27, 31 , 32 , 33 , 35 , 37 ഇവയ്ക്ക് 2,300 + വാറ്റ്, ക്രമനമ്പർ 
5, 16 , 20, 21, 36 ഇവയ്ക്ക് 1,500 + വാറ്റ്, ക്രമനമ്പർ 6 - ന് 

2, 100 + വാറ്റ്, കമ നമ്പർ 7 , 10 , 13, 34 ഇ വയ് ക്ക് 
1, 800 + വാറ്റ്, ക്രമനമ്പർ 8 - ന് 1,700 + വാറ്റ്, ക്രമനമ്പർ 11 - ന് 
1,600 + വാറ്റ്, ക്രമനമ്പർ 12 - ന് 1,100 + വാറ്റ്, ക്രമനമ്പർ 18 - ന് 

800 + വാറ്റ്, ക്രമനമ്പർ 22, 26, 29 ഇവയ്ക്ക് 400 + വാറ്റ്, 
ക്രമനമ്പർ 25- ന് 1,400 + വാറ്റ്, ക്രമനമ്പർ 30 - ന് 700 + വാറ്റ്. 


- പാഥ മിക ഉടമ്പടി സമർപ്പിക്കാത്ത ദർഘാ സു കൾ 
നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിനുള്ള ബാങ്ക് ഡാറ്റുകൾ, 
-- നാഷണൽ സേവിംഗ് സ് സർട്ടി ഫിക്ക റ്റു കൾ, കിസാൻ 
വികാസ് പത്രങ്ങൾ മുതലായവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി. ഐ . പി. ഡിവിഷൻ, ചെങ്ങന്നൂരിന്റെ പേരിൽ ബന്ധപ്പെട്ട 
അധികാരികൾ പ്ലഡ്ജ് ചെയ്തവ ആയിരിക്കണം. 

- എഗ്രിമെന്റ് തീയതി മുതൽ 10 ദിവസത്തിനകം സ്ഥലം 
ഏറ്റെടുക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
ദർഘാസ് സമർപ്പിക്കു ന്നതോടൊപ്പം തന്നെ ജി . ഒ . നമ്പർ 
135/ 97 - ലെ കോ -ഓപ്പറേറ്റീവ് തിരുവനന്തപുരം, തീയതി 13 -11- 1997 
ഉത്തരവ് പ്രകാ രമുള്ള അർഹത തെളിയിക്കുന്ന എല്ലാ 
രേഖകളുടെയും അസ്സൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 


- പണിതീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 14 , 17 , 18 , 22, 
26, 28, 29, 30 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 5, 11, 12 , 16, 20, 
21, 25, 36 ഇവയ്ക്ക് 4 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 


11th DEC. 2012 ] 


IRRIGATION DEPARTMENT 


259 


-- ഗവ ൺമെന്റ് ഉത്തരവ് ജി . ഒ . ( പി .) 84 /97 തീയതി കരാറുകാരുടെ വിഭാഗം - " സി - യും അതിനു മുകളിലും. 
19 - 8-1997 , ജി. ഒ. ( പി) 13 / 98 പി. ഡബ്യൂ . ഡി. തീയതി 21- 2-1998 - ലും 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 15 ദിവസത്തിനകം 
( എം എസ്സ്.) 43 / 99 ഐ . ആർ. ഡി. തീയതി 9- 6- 1999- ലും 

ബണ്ട് നിർമ്മിക്കേണ്ടതും 9 മാസത്തിനകം ബണ്ട് പൊളിച്ച് 
പറയുന്ന എല്ലാ വ്യവ സ്ഥ കളും ഈ ദർ ഘാ സിനും 
ബാധ ക മാ യി രിക്കും. ദർഘാസ് ഫോറം ലഭി ക്കു വാൻ 

ഷട്ടർ ഉയർത്തേണ്ടതുമാണ്. 
രേഖകളുടെ അസ്സൽ തന്നെ ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും നിശ്ചിത സമയത്തിന് 
എക്സിക്യൂട്ടീവ് 

മുമ്പായി ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കം പണമായി 
എഞ്ചിനീയറുടെ കാര്യാലയം, 

അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പി . ഐ . പി . ഡിവിഷൻ, 

എക്സിക്യൂട്ടീവ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്നതുക യാതൊരു കാരണ 
ചെങ്ങന്നൂർ. 

എഞ്ചിനീയർ. വശാലും തിരികെ ലഭിക്കുന്നതല്ല. ദർഘാസ് പ്രമാണത്തിന്റെ 

ഏകദേശ വിലയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ 
ലഘു ദർഘാസ് പരസ്യം 

സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ വില എത്രയെന്ന് ഓഫീസിൽ 

അ ന്വേഷിക്കേണ്ടതും ആയത് ദർഘാസ് പ്രമാണത്തിനായി 
നമ്പർ ഡി3 - ടി.എൻ. 5 /2012- 13. 

| 2012 ഡിസംബർ 3. 

ഒടുക്കേണ്ടതുമാണ്. ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന 
കേരള ഗവർണ്ണർക്കു വേണ്ടി മല പ്പുറം ചെറു കിട കരാറുകാർ ( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ) 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 

അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സഹിതം 
ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള 

നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . ലേ ബർ കോൺട്രാക് ട് 
അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ചതും പ്രവൃത്തിയുടെ 

സൊസൈറ്റികൾ അവർ ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികളുടെ 
പേരും നമ്പരും ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ 

ആകെ അടങ്കൽ തുകയുടെ സർട്ടിഫിക്കറ്റ് അതാത് രജിസ്ട്രാ 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

റിൽനിന്നും വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷയോ 
ദർഘാസുകൾ ദർഘാസ് ദിവസം 3 മണിവരെ സ്വീകരിക്കു 

ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ന്നതും അന്നേദിവസം 3. 30 മണിക്ക് തത്സമയം ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 

- ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്കുമാത്രം 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ്ഉദ്യോഗസ്ഥനോദർഘാസുകൾ ലഭിക്കുന്നതും ഇവ കൈമാററം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
തുറക്കുന്നതുമായിരിക്കും. പ്രസ്തുത ദിവസം സർക്കാർ അവധി ദർഘാസ് ദിവസം നിശ്ചിത സമയംവരെ ദർഘാസു കൾ 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് തൊട്ട് പിന്നീടുള്ള ദിവസം സ്വീകരിക്കുന്നതാണ്. നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല. 
ടി സമയത്ത് ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും 
രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് പോസ്റ്റ്എന്നിവ വഴി മാത്രമേ ആവ ശ്യ മായ സ്റ്റാമ്പ് പതിച്ച തു മാ യ നിര ത ദ വ്യം 
സ്വീകരിക്കുകയുള്ളു. കൊറിയർ സർവീസിൽ അയയ്ക്കുന്നതോ ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 
നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

- 100- ന്റെ (നൂറ്രൂപ) മുദ്രപ്രതത്തിൽ ശരിയായ വിധത്തിലുള്ള 
തപാൽ തക രാ റു മൂ ലമോ മറ്റോ കാല താമസം വന്നാൽ 

പാഥ മിക ഉട മ്പ ടി , ടി . ആർ 5 രശീതിയോ അ തിന്റെ 
ഡിപ്പാർട്ട്മെന്റ് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല . 

പകർപ്പോ എന്നിവ വയ്ക്കാത്ത ദർഘാസുകളും കവറിന്റെ 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 

പുറത്ത് പവ്യ ത്തിയുടെ പേരും നമ്പരും എഴു താത്ത 
നാല് മാസം വരെ ആയിരിക്കും. 

ദർഘാസുകളും നിരസിക്കുന്നതാണ്. സർക്കാർ ഉത്തരവ് നമ്പർ 
- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ ( സാധ.) 582/ 2012/ ഡബ്ല . ആർഡി./ തിരുവനന്തപുരം തീയതി 
തുകയും 9/ 2012 - 13-- പദ്ധതി പരിപാലനം - കടലുണ്ടി പുഴയ്ക്ക് - 16 - 5 - 2012 - ൽ നിർ ദ്ദേ ശിച്ച പ്രകാരം കോർ ബാങ്കിം ഗ് 
കുറുകെയുള്ള മണ്ണട്ടാംപാറ വിയർ കം ലോക്കിന്റെ 2012 -13 

സംവിധനമുള്ള ബാങ്കിലെ കരാറുകാരന്റെ അക്കൗണ്ട് നമ്പരും 
വർഷത്തെ വാർഷിക പരിപാലന പ്രവൃത്തി- 3,46, 000. 

ഐ .എഫ്.എസ്. കോഡും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
നിരതദ്രവ്യം - 8,650. 

താണ്. അല്ലാത്തപക്ഷം ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

ദർഘാസുകൾ സംബന്ധിച്ച് ജലവിഭവ വകുപ്പിൽ നിലവിലുള്ള 
ദർഘാസ് പ്രമാണത്തിന്റെ വില 700 + വാറ്റ് 5 %. 

എല്ലാ ചട്ടങ്ങളും നിബന്ധനകളും ഈ ദർഘാസിനും ബാധക 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന - താഴെ ഒപ്പിട്ടിരിക്കുന്ന മായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽ നിന്നും 10- 12 -2012 മുതൽ 12 -12 - 2012 ഉച്ചയ്ക്ക് 

ഈ ഓഫീസിൽ അന്വേഷിക്കാവുന്നതാണ്. 
ഒരു മണിവരെ. 


- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും 15 - 12 - 2012 വൈകുന്നേരം 3 മണി വരെ. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
മലപ്പുറം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 -12 -2012 - 
വൈകുന്നേരം 3.30 മണി. 


